Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





ത്ന ചി Reg. No. KL/TV(NY/634/2018-20 


2020 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ ൦2 ൨0 2020 നമ്പര്‍ 
1196 വൃശ്ചികം 30 49 
Vol. IX Thiravananthapuram, 30th Vrischikam 1196 No, 
Tuesday 1942 അഗഗഹായനം 24 


24th Agrahayana 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8541 





KOLLAM DISTRICT 
Kollam Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ ബിദ3-11922/2020. 2020 ആഗസ്റ്റ്‌ 14. 


കൊല്ലം താലൂക്കില്‍ മങ്ങാട്‌ വില്ലേജില്‍ ചന്ദനത്തോപ്പ്‌ 
പി. ഒ., ചാത്തിനാംകുളം, തെറ്റിവിള വടക്കതില്‍ സുമതിഅമ്മ 
13-12-2019-©3 മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ മകന്‍ ടി വീട്ടില്‍ സുരേഷ്ബാബു ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്‍മേല്‍ മങ്ങാട്‌, വെളിയം, പെരിനാട്‌ 
വില്ലേ ജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വസന്തകുമാരി മകള്‍ 59 
2 വത്സലകുമാരി s 51 
3 സുരേഷ്ബാബു മകന്‍ 47 
4 ആദിത്യന്‍ ചെറുമകന്‍ 13 
5 അഭിജിത്ത്‌ ക 10 
(പരേതയുടെ ഭര്‍ത്താവ്‌, ഒരൂ മകന്‍ എന്നിവര്‍ 


ജീവിച്ചിരിപ്പില്ല.) 


മേല്‍ക്കാണിച്ച മൈനര്‍ ചെറുമക്കള്‍ അവരുടെ മാതാവിന്റെ 
സംരക്ഷണയില്‍ കഴിഞ്ഞുവരുന്നതും മൈനറുകള്‍ക്കുവേണ്ടി 
മാതാവ്‌ സംരക്ഷക എന്ന നിലയില്‍ മൊഴി ഹാജരാക്കി 
യിരൂന്നതിനാലും പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ച 
വരാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
്പരസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(2) 


നമ്പര്‍ ബി2-12283/2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ 
കടപ്പാക്കട സാഗരനഗര്‍ 1152-ല്‍ ശഗ്രീപത്മം വീട്ടില്‍ 
കെ. പി. പത്മകുമാര്‍ 5/0 എം. കെ. പത്മനാഭപണിക്കര്‍ 
8-6-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ശ്രീലത ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ കൊല്ലം ഈസ്റ്റ്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


വിവിധ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീലത ഭാര്യ 60 
2 ശ്രീപ്രിയ മകള്‍ 24 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


Gaz. No. 49/2020/DTP (CLR). 


67 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹഫമല്ലാത്തതാണ്‌. 


(3) 


നമ്പര്‍ ബി2-12073/2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ പാരിപ്പള്ളി വില്ലേജില്‍ പൂവത്തൂര്‍, 
സരിഗയില്‍ സുഗുണ രാജന്‍പിള്ള 8/0 കുഞ്ഞന്‍പിള്ള 
25-3-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ ലതാഷ ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിന്‍മേല്‍ പാരിപ്പള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ലതാഷം, ബി. ഭാര്യ 58 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്‍ 
സന്താനരഹിതനായിരുന്നു.) 


പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ച കക്ഷിയാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


(4) 


നമ്പര്‍ ബി2-12176/2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ തൃക്കടവൂര്‍ വില്ലേജില്‍ 
മുരുന്തല്‍ ചേരി, കൊച്ചഴികത്ത്‌ പണയില്‍ വീട്ടില്‍ ബോസ്‌ 
15-3-2017-ല്‍ മരണപ്പെട്ടു പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ ശോഭനകുമാരി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ തൃക്കടവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശോഭന കുമാരി ഭാര്യ 53 
2 ബിനു ബോസ്‌ മകന്‍ 30 
3 ബിനിത മകള്‍ 23 


(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹഫമല്ലാത്തതാണ്‌. 


8542 


KERALA GAZETTE 


[Parr 11 





(5) 


നമ്പര്‍ ബി2-12367/2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ മീനാട്‌ വില്ലേജില്‍ 
ചാത്തന്നൂര്‍ ഏറം മിഡില്‍ ശ്രീരംഗം വീട്ടില്‍ വി. സൂന്ദരാംഗന്‍ 
8/0 കെ. വിദ്യാധരന്‍ 88-3-2019-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
കെ. സി. വിമലാദേവി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മീനാട്‌, തഴുത്തല വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 
വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കെ. സി. വിമലാദേവി ഭാര്യ 68 

2 ശ്രീജിത്ത്‌ സുന്ദരാംഗന്‍ വിമല മകന്‍ 43 

3 ശ്രീജ വേണുഗോപാല്‍ മകള്‍ 40 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
്പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


തപാലിലോ 


6) 


നമ്പര്‍ ബി2-12099/2020. 2020 ആഗസ്റ്റ്‌ 19. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ ആറ്റിങ്ങല്‍ വില്ലേജില്‍ ആറ്റിങ്ങല്‍ 
18-0൦ മൈല്‍, കോരാണി, ഇടയ്ക്കോട്‌ ദയ ഹൌസില്‍ 
ഷാനു അബ്ദുള്‍ റഹ്മാന്‍ 3-4-2020-ല്‍ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ 
മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ ഷാനു രഹ്ന മന്‍സിലില്‍ 
രഹ്ന, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മുണ്ടയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രഹ്ന, എസ്‌. ഭാര്യ 32 

2 ദിയ ഫാത്തിമ മകള്‍ 6 

3 ഇഷാന്‍ ഷാനു റഹ്മാന്‍ മകന്‍ 3 

4 റിഹാന്‍ ഷാനു റഹ്മാന്‍ + 3 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാ ണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹഫമല്ലാത്തതാണ്‌. 


68 


(7) 


നമ്പര്‍ ബി2-12092 /2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ ചിറക്കര വില്ലേജില്‍ പുത്തന്‍കുളം, 
പൂതക്കുളം വിളയില്‍ വീട്ടില്‍ സജീവ്‌, ഡി. 17-7-2019-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാ 
ക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ മണിമേഖല, കെ. ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്‍മേല്‍ ചിറക്കര വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ആനന്ദവല്ലി മാതാവ്‌ 80 

2 മണിമേഖല, കെ. ഭാര്യ 54 

3 തളിര്‍ സജി മകള്‍ 29 

4 സൌമ്യ സജി [ി 22 

5 പൌര്‍ണ്ണമ്യ സജി ി 20 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
തപാലിലോ 


ശേഷമോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(8) 


നമ്പര്‍ ബി2-12322 /2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ മുണ്ടയ്ക്കല്‍ വില്ലേജില്‍ 
ഇരവിപുരം, കുന്നത്തുകാവ്‌ വരിക്കോലില്‍ വീട്ടില്‍ 
സോമരാജന്‍ 6/0 നാരായണന്‍ 21-5-2020-ല്‍ മരണപ്പെട്ടു 
പോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാരൃ ടി 
വീട്ടില്‍ ലാലി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മുണ്ടയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
താഴെ 


അനന്തരാവകാശിയാണെന്ന്‌ അറിയുന്നു. 


വിചാരണ നടത്തിയതില്‍ പറയുന്നവര്‍ 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ലാലി ഭാര്യ 57 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


പരേതന്‍ സന്താനരഹിതനായിരുന്നു.) 


പരേതന്റെ ഏക അവകാശി മേല്‍ക്കാണിച്ച കക്ഷിയാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
തപാലിലോ 


ശേഷമോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹഫമല്ലാത്തതുമാണ്‌. 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8543 





(9) 


നമ്പര്‍ ബി3-12287/2020. 2020 ആഗസ്റ്റ്‌ 27. 


കൊല്ലം താലൂക്കില്‍ പെരിനാട്‌ വില്ലേജില്‍ 
വെള്ളിമണ്‍ പി. ഒ., ഇടവട്ടം സിദ്ദിഖ്‌ മന്‍സിലില്‍ ഐഷ ഉമ്മ 
22-7-2018-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതയുടെ മകന്‍ ടി വീട്ടില്‍ ഷെറഫുദ്ദിന്‍ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ പെരിനാട്‌, തൃക്കോവില്‍വട്ടം, ഇളമ്പള്ളൂര്‍, 
കൊറ്റങ്കര, വിളക്കുടി വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഉമൈബബീവി മകള്‍ 67 

2 റഷീദ ബീവി + 62 

3 നബീസ ബീവി [ി 65 

4 റഹീം കുട്ടി മകന്‍ 61 

5 ഷറഫുദ്ദീന്‍ 5 60 

6 ലൈലബീവി മകള്‍ 55 


(പരേതയുടെ ഭര്‍ത്താവ്‌, മാതാപിതാക്കള്‍ എന്നിവര്‍ 
ജീവിച്ചിരിപ്പില്ല.) 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(10) 


നമ്പര്‍ ബി3-12286/2020. 2020 ആഗസ്റ്റ്‌ 27. 


കൊല്ലം താലൂക്കില്‍ പെരിനാട്‌ വില്ലേജില്‍ ചെകമ്മക്കാട്‌ 
പി. ഒ., ചിറയില്‍ വടക്കതില്‍ സുരേഷ്‌ കൂമാര്‍ 1-6-2020-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാ 
ക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ മകള്‍ ടി വീട്ടില്‍ രേഷ്ന സുരേഷ്‌ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ പെരിനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 രേഷ്ന സുരേഷ്‌ മകള്‍ 25 
2 ലക്ഷ്മിക്കുട്ടി മാതാവ്‌ 76 


(പരേതന്റെ ഭാര്യ, മകന്‍ എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ 
തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹ 
മല്ലാത്തതുമാണ്‌. 


69 


(ന 


നമ്പര്‍ ബി3-12244/2020. 2020 ആഗസ്റ്റ്‌ 27. 


കൊല്ലം താലൂക്കില്‍ പൂതക്കുളം വില്ലേജില്‍ പുത്തന്‍കുളം 


പി. ഒ., പാറവിള വീട്ടില്‍ രമഭായി 18-5-2020-ല്‍ 


മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 


ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ഭര്‍ത്താവ്‌ ടി വീട്ടില്‍ 


പി. എസ്‌. വാസുദേവന്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 


നല്‍കണമെന്ന്‌ പരേതയുടെ 


പൂതക്കുളം, അയിരൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വാസുദേവന്‍, പി. എസ്‌. ഭര്‍ത്താവ്‌ 85 

2 വി. വത്സ മകള്‍ 53 


3 വി. ആര്‍. വിജി 47 


മമ 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(12) 


നമ്പര്‍ ബി2-12074/2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ പാരിപ്പള്ളി വില്ലേജില്‍ 
രശ്രീരാമപൂരം, തോപ്പില്‍ ഹൌഈസില്‍ ജനാര്‍ദുനന്‍പിള്ള 
20-5-1981-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ മകള്‍ ടി വീട്ടില്‍ സുഭാഷിണി അമ്മ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ പാരിപ്പള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹരിവത്സലന്‍പിള്ള മകന്‍ 61 
2 സുഭാഷിണി അമ്മ മകള്‍ 60 


3 സുശീലാദേവി അമ്മ 56 


മമ 


(പരേതന്റെ ഭാരൃ, മാതാപിതാക്കള്‍, ഒരു മകന്‍ 
എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


8544 


KERALA GAZETTE 


[Parr 11 





(13) 


നമ്പര്‍ ബി2-12137/2020. 2020 ആഗസ്റ്റ്‌ 19. 


കൊല്ലം താലൂക്കില്‍ ശക്തികുളങ്ങര വില്ലേജില്‍ 
കാവനാട്‌, കുരീപ്പുഴ, മരയ്ക്കാഴത്ത്‌ വീട്ടില്‍ സുര്രേന്ദന്‍പിള്ള 
8/0 വാസുദേവന്‍പിള്ള 29-1-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ മകന്‍ ടി വീട്ടില്‍ 
സുനില്‍കുമാര്‍ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
ശക്തികുളങ്ങര വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 


വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലീലാമ്മ ഭാര്യ 58 
2 സുനില്‍ കുമാര്‍ മകന്‍ 46 
3 സുരേഷ്‌ കൂമാര്‍ » 44 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(14) 


നമ്പര്‍ ബി3-17936/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ കിളികൊല്ലൂര്‍ വില്ലേജില്‍ 
യൂണിവേഴ്‌സല്‍ നഗര്‍ 74 എ, 


ഷാനവാസ്‌ മന്‍സിലില്‍ എ. മുഹമ്മദ്കുഞ്ഞ്‌ 5-8-2020-ല്‍ 


കിളികൊ ad പി. ഒ., 


മരണപ്പെട്ടു പോയതായും വിവിധ ആവശുങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ ആരിഫബീവി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ കിളികൊല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ആരിഫബീവി ഭാര്യ 59 

2 ഷാനവാസ്ഖാന്‍, എം. എസ്‌. മകന്‍ 4 

3 ഷെഫീഖ്‌, എം. എസ്‌. ക 38 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ലു. 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


70 


(15) 


നമ്പര്‍ ബി2-18498 /2020. 2020 നവംബര്‍ 6. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം വെസ്റ്റ്‌ വില്ലേജില്‍ 
തിരുമുല്ലാവാരം പി. ഒ., പുന്നത്തല ചേരിയില്‍ നളന്ദനഗര്‍ 10, 
കല്ലും മൂട്ടില്‍ വീട്ടില്‍ കെ. രാജ്രേന്ദന്‍ 3-10-2020-ല്‍ മരണ 
പ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ 
ടി വീട്ടില്‍ സുഭദ്ര, പി. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കൊല്ലം വെസ്റ്റ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 


വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുഭദ്ര, പി. ഭാര്യ 60 

2 അപ്പു, ആര്‍. മകന്‍ 25 

3 ആതിര, എസ്‌. മകള്‍ 23 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാ ണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ൃം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


(൪) 


നമ്പര്‍ ബി2-19078 /2020. 2020 നവംബര്‍ 12. 


കൊല്ലം താലൂക്കില്‍ ഇളമ്പള്ളൂര്‍ വില്ലേജില്‍ 
പെരുമ്പുഴ പി. ഒ., പുനുക്കന്നൂര്‍ കാട്ടഴികത്തുവിള വീട്ടില്‍ 
ഗോപാലന്‍ 4-5-2014-ലും ഭാര്യ ലക്ഷ്മി 1-10-2004-ലും 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതരുടെ മകന്‍ ടി വീട്ടില്‍ ശിവന്‍കുട്ടി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ ഇളമ്പള്ളൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ 


അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ശിവന്‍കുട്ടി മകന്‍ 59 
2 സൂര്രേദ്രന്‍ s 55 


(പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതരുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹഫമല്ലാത്തതുമാണ്‌. 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8545 





(17) 


നമ്പര്‍ ബിദ3-18510/2020. 2020 നവംബര്‍ 17. 


കൊല്ലം താലൂക്കില്‍ വില്ലേജില്‍ 


കൊടുവിളമുറിയില്‍ ചേരിയില്‍ കാഞ്ഞിരംതുണ്ടില്‍ വീട്ടില്‍ 


കിഴക്കേക ലട 


ജോണ്‍സണ്‍, പി. ജി. 13-7-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ദീപ്തി, എസ്‌. ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
കിഴക്കേകല്ലട വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 
വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ദീപ്തി, എസ്‌. ഭാര്യ 46 

2 അക്ഷയ്‌, ജെ. ഡി. മകന്‍ 22 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
്പരസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(18) 


നമ്പര്‍ ബി2-17620/2020. 2020 നവംബര്‍ 11. 


കൊല്ലം താലൂക്കില്‍ ആദിച്ചനല്ലൂര്‍ വില്ലേജില്‍ 
തഴുത്തല ചേരിയില്‍ കൊട്ടിയം പി. ഒ. സലിം മന്‍സിലില്‍ 
സലിം, എച്ച്‌. 26-12-2009-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
പാരിഷ സലിം ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
ആദിച്ചനല്ലൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 


വകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പാരിഷ സലിം ഭാര്യ 46 

2 സല്‍മാന്‍ ഫാരിസ്‌ മകന്‍ 21 

3 അല്‍ഫിയ, എസ്‌. മകള്‍ 19 

4 റുക്കിയബീവി മാതാവ്‌ 78 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
്പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


Gaz. No. 49/2020/DTP (CLR). 


71 


(19) 


നമ്പര്‍ ബി3-14979/2020. 2020 ഒക്ടോബര്‍ 12. 


കൊല്ലം താലൂക്കില്‍ തഴുത്തല വില്ലേജില്‍ ഉമയനല്ലൂര്‍ പി. ഒ. 
എസ്റ്റേറ്റ്‌ റോഡ്‌, ആസിഫ്‌ കോട്ടേജില്‍ അഷറഫുദ്ദിന്‍കുട്ടി, എസ്‌. 
30-6-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാരൃ ടി വീട്ടില്‍ ബീന, എസ്‌. ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്‍മേല്‍ തഴുത്തല, തൃക്കോവില്‍വട്ടം 
വില്ലേ ജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബീന, എ. എസ്‌. ഭാര്യ 51 

2 ആസിഫ്‌ എ. കൂട്ടി മകന്‍ 27 

3 ആമിന, എ. മകള്‍ 23 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാ ണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
(പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹഫമല്ലാത്തതുമാണ്‌. 


(20) 


നമ്പര്‍ ബി2-19316/2020. 2020 നവംബര്‍ 24. 


കൊല്ലം താലൂക്കില്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജില്‍ 
ആണ്ടാമുക്കം സൂലേഖ മന്‍സിലില്‍ എ. മുഹമ്മദ്റാഫി 
16-10-2020-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ സുമി, കെ. കെ. ബോധിപ്പിച്ചു 
വന്ന അപേക്ഷയിന്‍മേല്‍ കൊല്ലം ഈസ്റ്റ്‌ വില്ലേജാഫീസര്‍ 
മൂഖാന്തിരം അവകാശ വിചാരണ നടത്തിയതില്‍ താഴെ 


പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുമി, കെ. കെ. ഭാര്യ 46 

2 ഫയാസ്‌ അഹമ്മദ്‌ മകന്‍ 19 

3 സൈറ എം. റാഫി മകള്‍ 16 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാ ണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്ം ഗസറ്റില്‍ 
.പസിദ്ധപ്പെടുത്തി കൃതൃം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ലാത്തതാണ്‌. 


8546 


KERALA GAZETTE 


[Parr 11 





(21) 


നമ്പര്‍ ബി3-16703/2020. 2020 നവംബര്‍ 3. 


കൊല്ലം താലൂക്കില്‍ തൃക്കോവില്‍വട്ടം വില്ലേജില്‍ 
ഡീസന്റ്‌ ജംഗ്ഷന്‍ പി. ഒ., വെട്ടിലത്താഴം, നന്ദനത്തി 
കെ. ജി. പ്രദീപ്‌ 3-11-2018-ല്‍ മരണപ്പെട്ടുപോയതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
ഉഷകുമാരി ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
തൃക്കോവില്‍വട്ടം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാ 
വകാശികളാണെന്ന്‌ അറിയുന്നു. 


അവകാശ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷകുമാരി ഭാര്യ 53 
2 ഗായ്രതി, പി. മകള്‍ 25 
3 ഗാരി, പി. 18 


2 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല). 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


(22) 


നമ്പര്‍ ബിദ3-14183//2020. 2020 സെപ്റ്റംബര്‍ 22. 


കൊല്ലം താലൂക്കില്‍ മങ്ങാട്‌ വില്ലേജില്‍ കിളി കൊല്ലൂര്‍ 
മുസലിയാര്‍ നഗര്‍ നമ്പര്‍ 1, വുന്ദാവന്‍ ഗാര്‍ഡന്‍സില്‍ 
പി. എസ്‌. പ്രതീപ്കുമാര്‍ 25--7-2020-ല്‍ മരണപ്പെട്ടുപോയതായും 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതന്റെ ഭാര്യ ടി വീട്ടില്‍ 
എസ്‌. ദേവിക ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ 
മങ്ങാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശി 
കളാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 എസ്‌. ദേവിക ഭാര്യ 57 

2 പല്ലവി മകള്‍ 36 

3 റാം കുമാര്‍ മകന്‍ 34 

4 പി. ശിവമ്മ മാതാവ്‌ 81 


പരേതന്റെ അവകാശികള്‍ മേല്‍ക്കാ ണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഫമല്ലാത്തതാണ്‌. 


താലൂക്കാഫീസ്‌, 
കൊല്ലം. 
6D 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


72 


Karunagappally Taluk 


പരസ്യം 


() 


നമ്പര്‍ സി-6988/2020. 2020 ആഗസ്റ്റ്‌ 25. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ക്ലാപ്പന വില്ലേജില്‍ ക്ലാപ്പന 
വടക്ക്‌ മുറിയില്‍ കുന്നേല്‍പുത്തന്‍ വീട്ടില്‍ ത്രിവിക്രമന്‍, സി. വി. 
16-7-2020-ല്‍ മരണപ്പെട്ടു പോയിട്ടുളളതാണ്‌. പരേതന്റെ 
പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ 
ഗംഗകുഞ്ഞ്‌ സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ക്ലാപ്പന 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതിലും 
അവകാശ വിചാരണ നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ 
(പകാരവും (തിവിരകമന്‍, സി. വി. 16 -7-2020-ല്‍ മരണ 
മടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാര്രമാണ്‌ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗംഗകുഞ്ഞ്‌ ഭാര്യ 67 
2 കണ്ണന്‍, റ്റി. ജി. മകന്‍ 46 
em oO 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍വിവരിച്ചവര്‍ മാര്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധ പ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ടു രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 


മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


ഹാജരായി 


നമ്പര്‍ സി-7082/2020. 2020 ആഗസ്റ്റ്‌ 25. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ അയണിവേലിക്കുളങ്ങര 
വില്ലേജില്‍ കോഴിക്കോട്‌ മേക്ക്‌ മുറിയില്‍ തോട്ടുകര വീട്ടില്‍ 
അബ്ദുല്‍ അസീസ്‌ 16-2-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി 
വീട്ടില്‍ ഹാഷിം, എ. സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ 
അയണിവേലിക്കുളങ്ങര, ചവറ വില്ലേജാഫീസര്‍മാര്‍ മുഖേന 
നടത്തിയതിലും 
നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ രപകാരവും 
അബ്ദൂല്‍ അസീസ്‌ 15-2-2020-ല്‍ മരണമ ടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണ്‌ 


അന്വേഷണം അവകാശ വിചാരണ 


ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നബീസ മാതാവ്‌ 82 
2 റഷീദാ അസീസ്‌ ഭാര്യ 61 
3 ഹാഷിം, എ. മകന്‍ 40 
4 ഹസീനാബീവി, ആര്‍. മകള്‍ 39 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


